© 
കേരള സർക്കാർ 
Government of Kerala 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


2021 


GOVERNMENT 


ക 


OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 ഏപ്രിൽ 6 
6th April 2021 

1196 മീനം 23 
23rd Meenam 1196 
1943 ചൈതം 16 
16th Chaithra 1943 


നമ്പർ 

14 
No. 


Vol . X 


Thiruvananthapuram , , 

Tuesday 


PART III 


Commissionerate of Land Revenue 


6th APRIL 2021 ] 


COMMISSIONERATE OF LAND REVENUE 


2711 


Udumbanchola Taluk 


പരസ്യം 


( 1 ) 
നമ്പർ ബി3-1245 2021 . 

2021 ജനുവരി 30 . 
ഉടുമ്പൻചോല താലൂക്കിൽ കരുണാപുരം വില്ലേജിൽ 
കമ്പംമെട്ട് കരയിൽ ഇളയിടത്ത് വീട്ടിൽ തങ്കമ്മ ഗോപാലൻ 
എന്ന വർ 21- 12 - 2019 - ൽ മ ര ണ മ ട ഞ്ഞിട്ടു ള്ള താണ് . 
പരേതയുടെ മകൾ സുലേഖ പരേതയുടെ പിന്തുടർച്ചാവകാശി 
കളെ നിർണ്ണയിക്കുന്നതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
അപേക്ഷിച്ചിട്ടുണ്ട് . അതിൻപ്രകാരം ബന്ധപ്പെട്ട വില്ലേജാഫീസർ 
മുഖേന അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവരാണ് 
പരേതയുടെ അനന്തരാവകാശികളെന്ന് കാണുന്നു . 


( 3 ) 
നമ്പർ ബി3-11012021 . 

2021 ഫെബ്രുവരി 1 . 
ഉടുമ്പൻചോല താലൂക്കിൽ പാറ ത്തോട് വില്ലേജിൽ 
മാവടി കരയിൽ അതിരക്കുളങ്ങര വീട്ടിൽ ലീലാമ്മ തോമസ് 
എന്നവർ 16-8-2020 - ൽ മരണമടഞ്ഞിട്ടുള്ളതാണ് . പരേതയുടെ 
മകൻ ജിമ്മി തോമസ് പരേതയുടെ പിന്തുടർച്ചാവകാശികളെ 
നിർണ്ണയിക്കുന്നതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
അപേക്ഷിച്ചിട്ടുണ്ട് . അതിൻപ്രകാരം ബന്ധപ്പെട്ട വില്ലേജാഫീസർ 
മുഖേന അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവരാണ് 
പരേതയുടെ അനന്തരാവകാശികളെന്ന് കാണുന്നു . 
ക്രമ പേര് 

പരേതയുമായുള്ള 

വയസ് 
നമ്പർ 


ബന്ധം 


1 


ജിമ്മി തോമസ് 


മകൻ 


45 


പേര് 


വയസ് 


2 


ജിബി തോമസ് 


43 


കമ് 
നമ്പർ 


പരേതയുമായുള്ള 

ബന്ധം 


3 


36 


1 


ഓമന വിശ്വംഭരൻ 


മകൾ 


58 


2 


61 


>> 


ശ്യാമള , പി . ജി . 
ഷാജി 


3 


മകൻ 


58 


ജിജോ തോമസ് 

( പരേതയുടെ ഭർത്താവ് മരണമടഞ്ഞിട്ടുള്ളതാണ് . 
ഈ സാഹചര്യത്തിൽ മുകളിൽ കാണിച്ചിട്ടുള്ളവരാണ് 
പരേ തയുടെ അനന്തരാവകാശികൾ എന്ന് സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആക്ഷേപമുള്ളവർ ഈ പരസ്യം ഗസറ്റിൽ 
പസി ദ്ധ പ്പെ ടുത്തി 30 ദിവ സ ത്തി നകം ഈ ഓഫീസിൽ 
രേഖകളുമായി നേരിട്ട് ഹാജരാകേണ്ട താ ണ് . വൈകിയും 
തപാൽമാർഗ്ഗവും കിട്ടുന്ന പരാതികൾ സ്വീകരിക്കുന്നതല്ല . 


4 


സുലേഖ 


മകൾ 


52 


5 


ലീലാമ്മ 


53 


മരുമകൾ 
ചെറുമകൾ 


6 


രാജിമോൾ , ഇ . ബി . 


28 


7 


മാളു , ഇ . ബി . 


24 


8 


21 


രാഹുൽ , ഇ . ബി . 

ചെറുമകൻ 
( പരേതയുടെ ഭർത്താവും ഒരു മകനും മരണമടഞ്ഞിട്ടുള്ളതാണ് . 

ഈ സാഹചര്യത്തിൽ മുകളിൽ കാണിച്ചിട്ടുള്ളവരാണ് 
പരേതയുടെ അനന്തരാവകാശികൾ എന്ന് സർട്ടിഫിക്കറ്റ് 
നൽകു ന്നതിൽ ആക്ഷേപമുള്ളവർ ഈ പരസ്യം ഗസറ്റിൽ 
പ്രസിദ്ധ പ്പെടുത്തി 30 ദിവസത്തിനകം ഈ ഓഫീസിൽ 
രേഖകളുമായി നേരിട്ട് ഹാജരാകേണ്ടതാണ് . വൈകിയും 
തപാൽമാർഗ്ഗവും കിട്ടുന്ന പരാതികൾ സ്വീകരിക്കുന്നതല്ല . 


നമ്പർ ബി3-2602 2021 . 

2021 ഫെബ്രുവരി 20 . 
ഉടുമ്പൻ ചോല താ ലൂ ക്കിൽ പൂപ്പാറ വില്ലേ ജിൽ 
മുള്ളൻ തണ്ട് കരയിൽ കരോട്ട് വീട്ടിൽ മറിയം ചാക്കോ 
എന്നവർ 17-2-2001 - ൽ മരണമടഞ്ഞിട്ടുള്ളതാണ് . പരേതയുടെ 
മകൻ പൈലി , കെ . സി . പരേതയുടെ പിന്തുടർച്ചാവകാശികളെ 
നിർണ്ണയിക്കുന്നതിന് അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി 
അപേക്ഷിച്ചിട്ടുണ്ട് . അതിൻപ്രകാരം ബന്ധപ്പെട്ട വില്ലേജാഫീസർ 
മുഖേന അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്നവരാണ് 
പരേതയുടെ അനന്തരാവകാശികളെന്ന് കാണുന്നു . 


പേര് 


വയസ് 


കമ് 
നമ്പർ 


പരേതയുമായുള്ള 

ബന്ധം 


1 


ജോയി 


മകൻ 


62 


2 


58 


>> 


3 


നമ്പർ ബി3-66 2021 . 

2021 ജനുവരി 11 . 
ഉടുമ്പൻചോല താലൂക്കിൽ പാമ്പാടുംപാറ വില്ലേജിൽ 
പാമ്പാടുംപാറ കരയിൽ പള്ളത്ത് വീട്ടിൽ പി . വി . ജോസഫ് 
എന്നയാൾ 21-1-2020 - ലും ഭാര്യ എം . ജെ . അന്നക്കുട്ടി 15--2015 - ലും 
മരണമടഞ്ഞിട്ടുള്ളതാണ് . പരേതരുടെ മകൻ അരുൺ പി . ജോസ് 
പരേതരുടെ പിന്തുടർച്ചാവകാശികളെ നിർണ്ണയിക്കുന്നതിന് 
അനന്തരാവകാശ സർട്ടിഫിക്കറ്റിനായി അപേക്ഷിച്ചിട്ടുണ്ട് . 
അതിൻപ കാരം ബന്ധപ്പെട്ട വില്ലേ ജാ ഫീ സർ മുഖേന 
നട ത്തി യ തിൽ 

താഴെ പറ യു ന്ന വ രാ ണ് 
പരേതരുടെ അനന്തരാവകാശികളെന്ന് കാണുന്നു . 


പലി , കെ . സി . 
ജോർജ്ജ് 
ഏലിയാമ്മ 


52 


4 


മകൾ 


66 


5 


ശാന്ത 


60 


6 


46 


അന്വഷണം 


43 


പേര് 


പരേതരുമായുള്ള 


വയസ് 


ക്രമ 
നമ്പർ 


ബന്ധം 


സി . ജെ . വിനോദ് 

ചെറുമകൻ 
സാബു , സി . ജോൺ 

( പരേതയുടെ ഭർത്താവ് ചാക്കോ 11-7-2002 - ലും ഒരു 
മകൾ മേരി 12-7-1978 - ലും മേരിയുടെ ഭർത്താവ് ജോൺ @ 
ഓനായി 16-5-2006 - ലും മരണമടഞ്ഞിട്ടുള്ളതാണ് . 

ഈ സാഹചര്യത്തിൽ മുകളിൽ കാണിച്ചിട്ടുള്ളവരാണ് 
പരേ തയുടെ അനന്തരാവകാശികൾ എന്ന് സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആക്ഷേപമുള്ളവർ ഈ പരസ്യം ഗസറ്റിൽ 
പസി ദ്ധ പ്പെ ടുത്തി 30 ദിവ സ ത്തി നകം ഈ ഓഫീസിൽ 
രേഖകളുമായി നേരിട്ട് ഹാജരാകേണ്ട താണ് . വൈകിയും 
തപാൽമാർഗ്ഗവും കിട്ടുന്ന പരാതികൾ സ്വീകരിക്കുന്നതല്ല . 


1 


36 


2 


38 


പ്രവീൺ പി . ജോസ് 

മകൻ 
അരുൺ പി . ജോസ് 
ഈ സാഹചര്യത്തിൽ മുകളിൽ കാണിച്ചിട്ടുള്ളവരാണ് 
പരേ തരുടെ അനന്തരാവകാശികൾ എന്ന് സർട്ടിഫിക്കറ്റ് 
നൽകുന്നതിൽ ആക്ഷേപമുള്ളവർ ഈ പരസ്യം ഗസറ്റിൽ 
പസി ദ്ധ പ്പെടുത്തി 30 ദിവസത്തിനകം ഈ ഓഫീസിൽ 
രേഖകളുമായി നേരിട്ട് ഹാജ രാകേ ണ്ടതാണ് . വൈകിയും 
തപാൽമാർഗ്ഗവും കിട്ടുന്ന പരാതികൾ സ്വീകരിക്കുന്നതല്ല . 


( ഒപ്പ് ) 


താലൂക്കാഫീസ് , 
ഉടുമ്പൻചോല . 


തഹശീൽദാർ . 


Gaz . No. 14 / 2021 / DTP ( CLP ) . 


117 


